Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERN 


ക 


ാൽ സർക് 


ക്കാം . 


ം 


WMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014ജൂ ലൈ 1 
| 1st July 2014 

1189 മിഥുനം 17 
17th Mithunam 1189 


നമ്പർ 1 


Vol . III 


- 


No } 26 


Thiruvananthapuram , 

Tuesday 


No . 


1936 ആഷാഢം 10 
10th Ashadha 1936 


PART III 
Dairy Development Department 


തൃശ്ശൂർ ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടറുടെ 


നടപടിക്രമം 


നമ്പർ സി . 2444 / 2014. 


2014 മേയ് 29 . 


വിഷയം: - ക്ഷീരവികസന വകുപ്പ്- പൊഞ്ഞനം ക്ഷീരോല്പാദക 

സഹകരണ സംഘം 261 ( ഡി ) ആപ്കോസിന്റെ 
പ്രവർത്തനം സമാപീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ 
നിയമിച്ച് ഉത്തരവാകുന്നു . 


- തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ബ്ലോക്കിൽ പൊഞ്ഞനം 
ക്ഷീരോൽപ്പാ ദ ക സ ഹ ക ര ണ സംഘം 261 ( ഡി ) 
ആപ്കോസിന്റെ പ്രവർത്തനം ഒന്നുംതന്നെ നടക്കുന്നില്ലെന്നും 
ഇനിയും സംഘം പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുകയില്ലെന്നും 
സംഘം സമാപ്തീകരിക്കാവുന്നതാണെന്നും പരാമർശം ( 1) 
പ്രകാരം അറിയിച്ചിരുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി 
സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് മുഖദാവിലോ രേഖാമൂലമോ 
15 ദിവസത്തിനകം സമർപ്പിക്കു ന്ന തിനും നിശ്ചിത സമയ 
പരിധിക്കുള്ളിൽ ആക്ഷേപങ്ങളൊന്നും ലഭിക്കാത്തപക്ഷം 
ഇനിയൊര റി യിപ്പ് കൂടാതെ സംഘ ത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതാണെന്നും കാണിച്ച് പരാമർശം (2) പ്രകാരം 
നോട്ടീസ് നൽകി യി രു ന്നു . എന്നാൽ നിശ്ചിത സമ യ 
പ രി ധി ക്കകം അപ കാ രമുള്ള ആ ക്ഷേ പ ങ്ങ ളൊന്നും 
ലഭിച്ചിട്ടില്ലാത്തതിനാൽ തുടർ നടപടികൾക്കായി പരാമർശം ( 3) 
പ്രകാരം ഇരിങ്ങാലക്കുട ക്ഷീരവികസന ഓഫീസർ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


പരാമർശം: - 1. ഇരിങ്ങാലക്കുട ക്ഷീരവികസന ഓഫീസറുടെ 

13 - 2 -2013 - ലെ 42/ 13 നമ്പർ കത്ത് . 


2, ഈ 


ഓഫീസിലെ 17 - 2 - 2014 - ലെ 


സി . 465 / 10 


നമ്പർ കത്ത്. 


3. ഇരിങ്ങാലക്കുട ക്ഷീരവികസന ഓഫീസറുടെ 

26- 5 - 2014- ലെ 42/ 13 നമ്പർ കത്ത് . 


ഉത്തരവ് 


സമാപ്തീകരിക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. ക്ഷീരവികസന 


വകുപ്പ്തൃശ്ശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ 18 - 2 -2012 - ലെ 


സി 5155 / 11 നമ്പർ ഉത്തരവു പ്രകാരം മാള ക്ഷീര വികസന 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ ആർ 261 ( ഡി ) എന്ന 
നമ്പരിൽ രജി സ്റ്റർ ചെയ്യ പ്പെട്ടിട്ടു ള്ള പൊഞ്ഞനം 
ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ 71 (2 ) എ 
വകുപ്പ് അനുസരിച്ച് സമാപ്തീകരിക്കുന്നതിനും സമാപ്തീകരണ 
ഉദ്യോഗസ്ഥനായി ഇരിങ്ങാലക്കുട ക്ഷീരവികസന ഓഫീസറെ 
കേരള സഹകരണ സംഘം നിയമത്തിലെ 71(2 ) എ വകുപ്പ് 
അനുസരിച്ച് നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 
സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ചുമതല 
ഏറ്റെടുത്ത് വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 


ഓഫീസറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുണ്ട്. 


മേൽ സാഹചര്യത്തിൽ അമ്പഴക്കാട് ക്ഷീരോൽപാദക 


സഹ ക ര ണ സംഘം ആർ 2 68 ( ഡി ) ആപ് കോ സിന 


സംബന്ധിച്ച് എല്ലാ അവകാശ വാദങ്ങളും താഴെ ഒപ്പിടുന്ന 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


ഉദ്യോഗസ്ഥനെ നേരിട്ടോ അധികാരപ്പെടുത്തിയ ഏജന്റ് 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


മുഖാന്തിരമോ ഈ നോട്ടീസ് പരസ്യം ചെയ്ത തീയതി മുതൽ 


രണ്ട് മാസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് 


- സകലമാനപേരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


വിജ്ഞാപനം 
[ 1959- ലെ 21 -ാം ആക്ട് കേരള സഹകരണ സംഘം 

ചട്ടങ്ങളിലെ 69(2 ) പ്രകാരം) 
നമ്പർ 97 / 2014. 

2014 ജൂൺ 3. 
- അമ്പഴ ക്കാട് ക്ഷീരോൽപാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ആർ 268 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്തനം 
കേരള സഹകരണ സംഘം നിയമം 71 (2 ) വകുപ്പനുസരിച്ച് 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


